Kerala Gazette No. 51 dated 26th December 2017. 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 


തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ശ്രീമതി വാസുകി ഐ . എ .എസ്.) 


നമ്പർ ബി11 - 56505/ 2017 . 


2017 നവംബർ 27 . 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം ചെയ്യുന്നതിനായുള്ള അപ്പീൽ അപേക്ഷ തീർപ്പാക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം: - (1) ശ്രീമതി എ . കെ . റീന എന്നവർക്ക് വേണ്ടിമുക്തിയാർ കക്ഷിയായ ഡോ . എസ്. കമർബാൻ കുഞ്ഞ് 

സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 


(2) തിരുവനന്തപുരം സബ് കളക്ടറുടെ 5- 7 - 2017 - ലെ സി - 12223 /2017 -ാം നമ്പർ നടപടിക്രമം. 


(3) തിരുവനന്തപുരം സബ് കളക്ടറുടെ എൽ- 22176/ 2017 -ാം നമ്പർ കത്ത്. 


- നെടുമങ്ങാട് താലൂക്കിൽ കരിപ്പൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 36 - ൽ റീസർവെ 845/ 21- ൽപ്പെട്ട ഭൂമിക്ക് കേരള സ്റ്റാമ്പ് 
( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995 റൂൾ 5 അനുസരിച്ച് പരാമർശം രണ്ട് പ്രകാരം സബ് കളക്ടർ 
നിശ്ചയിച്ച ന്യായവില കുറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഭൂവുടമയായ ശ്രീമതി എ . കെ . റീനക്ക് വേണ്ടി മുക്തിയാർ കക്ഷിയായ 

ഡോ . എസ്. കമർബാൻ കുഞ്ഞ്പരാമർശം ഒന്ന് പ്രകാരം അപ്പീൽ അപേക്ഷ നൽകിയിരുന്നു . പ്രസ്തുത ഭൂമിക്ക് ന്യായവിലയായി 
ആർ ഒന്നിന് - 9,00 ,000 ( ഒൻപത് ലക്ഷം) ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ടിയാന്റെ അപേക്ഷയിൻമേൽ തീരുമാനമെടുക്കുന്നതിന് 
ആർ. ഡി . ഒ. കാര്യാലയത്തിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ ലഭ്യമാക്കിയിരുന്നു . ടി അപേക്ഷയിൻ മേൽ വിചാരണ നടത്തുന്നതിന് 
ജില്ലാകളക്ടർ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ (എൽ.ആർ) ടിയാന്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനായി 
20- 10 - 2017 - ന് നേരിൽ കേട്ടിരുന്നു . ടി വിചാരണ വേളയിൽ പ്രസ്തുത ഭൂമിക്ക് വാണിജ്യ പ്രാധാന്യം ഇല്ല എന്നും ആകയാൽ ടി 
വസ്തുവിന്റെ ന്യായവില വളരെ കൂടുതലാണെന്നും ഇത് കുറച്ച് നൽകണമെന്നും ടിയാൻ ആവശ്യപ്പെട്ടു . ഉന്നയിച്ച വാദങ്ങളും 
ആർ. ഡി. ഒ. കാര്യാലയത്തിലെ ഫയലും വിശദമായി പരിശോധിച്ചു . നിലവിലെ കമ്പോള വില ആർ ഒന്നിന് - 15,00,000 ( പതിനഞ്ച് 
ലക്ഷം) ആണെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കെ ആറിന് - 9,00,000 ( ഒൻപത് ലക്ഷം) 
ന്യായവില നിശ്ചയിക്കുമ്പോൾ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് രജിസ്ട്രേഷൻ സമയത്ത് 50 % വർദ്ധനവ് കൂടി കണക്കാക്കണമെന്ന 
തിനാൽ പരാമർശം രണ്ട് പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ന്യായവില കൂടുതലാണെന്ന് ബോദ്ധ്യപ്പെട്ടു . സമാന വസ്തുക്കളായ റീസർവെ 
958 , 976, 980 എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് - 6,00, 000 ( ആറ് ലക്ഷം) ആണ് ന്യായവിലയായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നും 
ഫയൽ പരിശോധനയിൽ നിന്നും വ്യക്തമാണ്. മേൽ വിവരിച്ച സാഹചര്യങ്ങൾ നിലനിൽക്കെ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് 
ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം ടിയാന്റെ അപേക്ഷയിൽ കൈക്കൊണ്ട് തീരുമാനം ചുവടെ ചേർക്കുന്നു. 


ഉത്തരവ് 


അപേക്ഷകനായ ഡോ . കമർബാൻ കുഞ്ഞ്ആവശ്യപ്പെട്ടിരിക്കുന്നത് നെടുമങ്ങാട് താലൂക്ക്, കരിപ്പൂര് വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 36 - ൽ റീസർവ്വ 845 /21- ൽപ്പെട്ട ശ്രീമതി എ . കെ . റീനയുടെ പേരിലുള്ള ഭൂമിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ന്യായവില സമീപ 
സമാന വസ്തുക്കൾക്ക് അനുസൃതമായി കുറയ്ക്കണംഎന്നാണ്. ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൽ, സമീപ സമാന വസ്ത 
ക്കളായ റീസർവെ 958 , 976, 980 എന്നീ വസ്തുക്കൾക്ക് ന്യായവില ആർ ഒന്നിന് - 6,00, 000 ( ആറ് ലക്ഷം) ആയി നിശ്ചയിച്ചിട്ടു 
ള്ളതിനാലും പരാതിക്കാധാരമായ ഭൂമിക്ക് വാണിജ്യ പ്രാധാന്യം ഇല്ലാത്തതിനാലും അപേക്ഷാ ഭൂമിയായ 845/ 21 -ാം നമ്പരിൽപ്പെട്ട 
ഭൂമിക്ക് ആർ ഒന്നിന് - 6,00, 000 ( ആറ് ലക്ഷം) ആയി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടി 
കൾക്കായി സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. തീയതി 14- 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവ് 
കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


കളക്ടറേറ്റ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


Gaz . No. 51/ 2017 /CLR (Fair Value - Supplement). 


201 


FORM " C 


[ See Rule 6 (8)] 


NOTIFICATION 


No, B11- 56505/2017. 


27th November 2017. 


WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub-rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of land in Block No. 36 , Resurvey No. 845 /21 in Karipur Village in Nedumangad Taluk of the 
Thiruvananthapuram District is hereby fixed finally as shown in the Schedule hereto: 


SCHEDULE 


NameofDistrict 


NameofTaluk 


VillageandSurvey NumberwithSub DivisionNo. 


Corporation/ Municipality/ Panchayat 


Classificationbyuse 


Fairvalueoftheland alreadyfixed(1) 


RevisedFairValueof Land(1) 


Ward 


a 


Thiruvananthapuram 


Nedumangad 


Karipur,BlockNo.36, ResurveyNo.845/21 


Residentialplotwith NH-PWDroadaccess 


Karipur 


9,00,000perAre 


6,00,000perAre 


Collectorate, 
Thiruvananthapuram . 


( Sd .) 
District Collector. 


KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര , എസ്. ഐ . എ . എസ്.) 

(1) 


നമ്പർ എഫ് - 20234/ 2017 . 


2017 ഒക്ടോബർ 3. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന; (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ . മണി & ശ്രീമതി റ്റി . വസന്തകുമാരി, എം . സി. സദനം, പാലമുക്ക്, കണ്ണനല്ലൂർ പി. ഒ., കൊല്ലം. 


(4) കൊല്ലം തഹശീൽദാരുടെ 14 - 8- 2017 - ലെ ബി18 - 15367 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


202 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കോർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവെ 6 - 3 - 2010 - ലെ 

പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
നമ്പർ 


കൊല്ലം തൃക്കോവിൽവട്ടം, 


544 /21 


24 ,000 


Govt. property 

Re 1 


22 


ശ്രീ . മണി & ശ്രീമതി 
റ്റി . വസന്തകുമാരി, 
എം . വി . സദനം, 
പാലമുക്ക്, കണ്ണനല്ലൂർ 


Residential plot 
with NH /PWD 
road access 


ക 


544 / 24 


24, 000 


Govt. property 

Re 1 


Residential plot 
with NH /PWD 
road access 


നമ്പർ എഫ് - 20420/ 2017. 


2017 ഒക്ടോബർ 11. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം ശൂരനാട് വടക്ക് വില്ലേജിൽ കിടങ്ങയം നടു വിൽ പിരണേത്തു വീട്ടിൽ ശ്രീമതി പൊന്നമ്മ 

സമർപ്പിച്ച അപേക്ഷ . 


(4) കുന്നത്തൂർ തഹശീൽദാരുടെ 16 - 8 -2017 -ാം തീയതിയിലെ ബി4 - 5558 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


203 


പുനർ 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / - 6 - 3 - 2010 - ലെ 

പുനർ 
റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ. 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
നമ്പർ 


കുന്നത്തൂർ ശൂരനാട് വടക്ക്, 


12 /2 


- 49,400 


ശ്രീമതി പൊന്നമ്മ, 
പിരണേത്ത് വീട്, 
കിടങ്ങയം നടുവിൽ, 
ശൂരനാട് തെക്ക് 


Govt. 
property 
Re 1 


| Residential plot 

with Vehicular 
access 


നമ്പർ എഫ് - 17803 / 2017. 

2017 ഒക്ടോബർ 20. 
വിഷയം:- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3 ) വടക്കേവിള വില്ലേജിൽ ശ്രീനഗർ - 96 , കുറുമൂട്ടിൽ ലക്ഷം വീട്ടിൽ, ശ്രീമതി ശിവകല സമർപ്പിച്ച അപേക്ഷ . 
( 4) കൊല്ലം തഹശീൽദാരുടെ 3- 8 - 2017 -ാം തീയതിയിലെ ബി18 - 13397 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


ൾ 


പ 


താപനം 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കോർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും താലൂക്ക് 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർവ്വ / 6 -3 - 2010 - ലെ 

പുനർ 

- പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ. 
ഡിവിഷൻ വിലയും 

ഒന്നിന്) 
- നമ്പർ 


കൊല്ലം 


മയ്യനാട്, 


| 171/ 13 - 2 


- 20,000 


Govt. 
property 

15,000 


Residential plot 
with Private road 
access 


ശ്രീമതി ശിവകല, 
കുറുമൂട്ടിൽ ലക്ഷം വീട്, 
ശ്രീനഗർ- 96 , 
വടക്കേവിള വില്ലേജ്. 
സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 


സബ് കളക്ടർ. 


ERNAKULAM DISTRICT 

NOTIFICATION 


No. N - 6681/ 2016/ K .Dis. 


24th November 2017. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act , 
1950 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995, 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey / Re- Survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column (1 ) thereof. 


204 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Village — Chengamanad . 


SerialNo. 


SurveyNo. 


SubDivisionNo. 


Re-surveyBlock 


Re-surveyNo. 


Re-survey SubDivisionNo. 


Panchayat/ Municipality/ Corporation 


NameandNumber ofWard/LocalBody 


NameandNumber ofWard 


Classification byuse 


FairValue perArein 


(7 ) 


( 8 ) 


(9 ) 


(10 ) 


(1) 
90 


(2) 
. 


(3) 
.. 


(4) 
9 


(5) 
260 


(6) 
3 


(11) 
3,00 ,000 


Grama 
Panchayath 


Nedum - 
bassery 


Nedum - Wet land 
bassery 


Office of the Sub Collector, 
Fort Kochi. 


(Sd .) 
Sub Collector. 


MALAPPURM DISTRICT 


FORM ‘ A ’ 
[See Rule 4 ] 
NOTIFICATION 


No. B -7387 /2015 . 

23rd November 2017 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 

Now , Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned against 
each, shall be as shown against it in column ( 11) thereof. 

SCHEDULE 

District — Malappuram . 
Taluk - Nilambur. 

Village — Chungathara . 


SerialNo. 


SubDivisionNo. 


SurveyNo. 


Re-surveyBlock 


Re-surveyNo. 


Re-survey SubDivisionNo. 


NameofLocalBody/ Panchayat/Municipality Corporation 


Panchayat/ Municipality/ Corporation 


NameandNumber ofWard 


Classification byuse 


FairValue perArein- 


(3) 
.. 


(4) 
94 


(5) 
321 


(6) 
2. 


(7) 
Panchayath 


(8) 
Chunga - 
thara 


(9) 
. . 


( 11) 
7 ,500 


.. 


( 10) 
Wet land 

without 
road access 


.. 


Revenue Divisional Office , 
Perinthalmanna . 


(Sd .) 
Revenue Divisional Officer. 


Gaz . No. 51/2017/ CLR (Fair Value -Supplement). 


205 


WAYANAD DISTRICT 
മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ: പി. എ . അബ്ദു സ്സമദ്) 


നമ്പർ എം - 2870 / 2013. 

2017 സെപ്റ്റംബർ 29. 
- വിഷയം :- തരിയോട് വില്ലേജിലെ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചത് ഉത്തരവ് നൽകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ . പി . മരക്കാർ, തരിയോട് എന്നയാളുടെ അപേക്ഷ . 

(2) വൈത്തിരി സബ് രജിസ്ട്രാർ ഓഫീസറുടെ 27 - 12- 2013- ലെ സി -185 /13 നമ്പർ റിപ്പോർട്ട്. 
(3) വൈത്തിരി തഹശീൽദാരുടെ 4 - 1 - 2014 , 15 - 11 - 2014, 24 - 8 - 2017 എന്നീ തീയതികളിലെ എ2- 7554/ 13 നമ്പർ 

- റിപ്പോർട്ടുകൾ. 
വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ തരിയോട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 5, റീസർവെ 236 /7 - ൽപ്പെട്ട കരഭൂമിയുടെ 
ന്യായവില നിശ്ചയിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ. പി. മരക്കാർ, തരിയോട് വില്ലേജ് എന്നയാൾ 
അപേക്ഷ സമർപ്പിച്ചിരുന്നതും പ്രസ്തുത അപേക്ഷയിൽ വൈത്തിരി തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതുമാണ്. 

- തഹശീൽദാർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ ന്യായവില നിശ്ചയിക്കേണ്ട തരിയോട് വില്ലേജിലെ ഭൂമികൾക്ക് 
റീ സർവെ റിക്കോർഡുകൾ പ്രാബല്യത്തിൽ വന്നിട്ടില്ലാത്തതിനാൽ പഴയ സർവെ നമ്പരുകളുടെ അടിസ്ഥാനത്തിലാണ് 
ന്യായവില നിശ്ചയിച്ചിട്ടുള്ളതെന്നും വില നിർണ്ണയിക്കേണ്ട രീ . സ . 236/ 7 - ന്റെ പഴയ സർവെ നമ്പർ 694- ന് ന്യായവില നിർണ്ണയിച്ചി 
ട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യായവില നിശ്ചയിക്കുന്നതിന് സമാന ഭൂമികളായതും പഴയ സർവെ നമ്പർ 636 / 1ബി- ൽ 

പ്പെട്ടതും റീ . സ . നമ്പർ 236 / 6, 236 /8 , 238/ 13, 236/ 19 എന്നിവയിലെ ഭൂമികൾ പരിഗണിച്ചിട്ടുള്ളതായും മേൽ കരഭൂമികൾക്ക് ആർ 
ഒന്നിന് - 13,750 നിശ്ചയിച്ചിട്ടുള്ളതായും ടി വിലയിൽ നിന്ന് 50 % കൂടി വർദ്ധിപ്പിച്ച് - 20,635 ന്യായവില നിശ്ചയിക്കാവുന്നതും 
“ Garden Land with Road Access എന്ന തരം നൽകാവുന്നതാണെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു . എന്നാൽ വൈത്തിരി സബ് 
രജിസ്ട്രാർ അടിസ്ഥാന വിലയായി - 14,820 ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കാര്യാലയത്തിലെ സ്പെഷ്യൽ ഡെപ്യൂട്ടി 
തഹശീൽദാർ 3 - 6 -2014- ൽ നൽകിയ റിപ്പോർട്ടനുസരിച്ച് സർവെ നമ്പർ 236/ 6, 236 / 7 എന്നിവയുടെ വടക്ക് വശത്ത് സർവെ നമ്പർ 
236/ 16 ആയി പഞ്ചായത്ത് റോഡുള്ളതാണ്. 

സൂചന റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ അപേക്ഷയിൽ പരാമർശിച്ച സർവെ നമ്പരിൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചി 
ട്ടില്ലെന്ന് കാണുന്നതിനാൽ മേൽ ഭൂമിക്ക് പുതിയതായി ന്യായവില നിർണ്ണയിക്കേണ്ടതുണ്ട്. കൂടാതെ മേൽ പരാമർശിച്ച ഭൂമി വില്ലേജ് 
രേഖകൾ പ്രകാരവും പുരയിടമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ടി സാഹചര്യത്തിൽ തഹശീൽദാരുടെയും സബ് രജിസ്ട്രാർ വൈത്തിരി 
എന്നവരുടെയും റിപ്പോർട്ടുകൾ പരിശോധിച്ചും വൈത്തിരി താലൂക്ക്, തരിയോട് വില്ലേജിൽ ബ്ലോക്ക് 5 റീ . സ . 236 / 7 - ൽപ്പെട്ട ഭൂമിക്ക് 
“Residential Plot with Panchayath Road Access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് | 22,230 
( ഇരുപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത് രൂപ മാത്രം) നിലവിലെ ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| FORM "A 

[See Rule 4] 

NOTIFICATION 
No. M - 2870/ 2017 . 

29th September 2017. 
WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub - rule of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 , the 
fair value of land in Survey No. (Re-Survey ) 236 /7, Block No . 5 , Thariyod Village, Vythiri Taluk of the Wayanad District 
is hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Classification 

by use 


Name of 

Taluk 


Corporation / 

Panchayat/ 
Municipality 


Fair 
Value in 
fixed ( 1) 


Ward 


( 1 ) 


- (2 ) 


(5) 


( 6 ) 


( 7) 


Wayanad 


Vythiri 


Thariyode 


| 22,230 


Thariyod 
Block No. 5 
Re. Sy. 236/ 7 


Kalikkuni 
Ward No. 9 


Residential 

plot with 
Panchayath 
road access 


206 


നമ്പർ എം - 2127 / 2013 . 


2017 ഒക്ടോബർ 10. 


വിഷയം: - കോട്ടത്തറ വില്ലേജിലെ ഭൂമികളുടെ ന്യായവില നിർണ്ണയിച്ചത് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ. അബ്ദുൾ കരീം, ഒതയോത്തുമ്മൽ കടവത്ത്, വാളൽ, മാടക്കുന്ന് പി. ഒ. എന്നയാളുടെ അപേക്ഷ . 

- (2) വൈത്തിരി തഹശീൽദാരുടെ 6-4- 2016, 20 - 4- 2017, 8- 8- 2017 തീയതികളിലെ എ2- 5720/ 13 -ാം നമ്പർറിപ്പോർട്ടുകൾ. 


വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ കോട്ടത്തറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 8, റീസർവെ 275/ 7, 275 / 11, 268/ 11 
എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൂചന( 1) പ്രകാരം ശ്രീ . അബ്ദുൾ കരീം, 
ഒതയോത്തുമ്മൽ കടവത്ത് ഹൗസ്, വാളൽ, മാടക്കുന്ന് പി . ഒ . എന്നയാൾ അപേക്ഷ സമർപ്പിച്ചിരുന്നതും പ്രസ്തുത അപേക്ഷയിൽ 
വൈത്തിരി തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതുമാണ്. 


-- തഹശീൽദാർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ കോട്ടത്തറ വില്ലേജിൽ ബ്ലോക്ക് 8 റീ സർവെ 275 /4 മുതൽ 
11 വരെ സബ് ഡിവിഷനുകളും റീസർവ്വ 268 / 10 , 268 /11 എന്നിവയും നിലവിലുള്ള ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതും 
വിട്ടുപോയ സർവെ നമ്പരുകൾ യഥാക്രമം 275 /1, 2, 3, 268/1 എന്നിവയിൽ നിന്നും പുതുതായി രൂപം കൊണ്ടിട്ടുള്ളതാണെന്നും 
റിപ്പോർട്ട് ചെയ്തിരുന്നു . കൽപ്പറ്റ സബ് രജിസ്ട്രാർ കോട്ടത്തറ വില്ലേജിൽ ബ്ലോക്ക് 8, റീസർവെ 275 /4 മുതൽ 11 വരെയുള്ള സബ് 
ഡിവിഷനുകളിൽപ്പെട്ട പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ള ഭൂമിക്ക് ആർ ഒന്നിന് - 16 ,400 പവറ്റ് റോഡുള്ള ഭൂമിക്ക് ആർ ഒന്നിന് 
- 15,700 വാഹന സൗകര്യമുള്ള ഭൂമിക്ക് ആർ ഒന്നിന് - 14 ,200 -ാം മറ്റുള്ളവക്ക് ആർ ഒന്നിന് - 12 ,350 - റീസർവെ 268 / 10 , 11 
എന്നീ സബ് ഡിവിഷനിൽപ്പെട്ട പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ള ഭൂമിക്ക് - 6,500 പ്രൈവറ്റ് റോഡ് സൗകര്യമുള്ള ഭൂമിക്ക് ആർ 
ഒന്നിന് - 5,500 - മറ്റുള്ളവർക്ക് ആർ ഒന്നിന് - 5,000 -ം വില നിശ്ചയിക്കാവുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു . തഹശീൽദാർ 
അപേക്ഷകൻ ന്യായവില നിശ്ചയിക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചിരുന്ന റീസർവെ നമ്പർ 275 /11- ന് ""Residential Plot with Corp./ 
Mun./ Panchayath Road Access ” എന്ന ഗണത്തിൽപ്പെടുത്തി | 17,784- o, റീസർവെ 275 /7 - ന് ""Residential Plot with Private Road 
Access ” എന്ന ഗണത്തിൽപ്പെടുത്തി - 13 ,338 - റീസർവെ 268 /11- ന് Wet land എന്ന ഗണത്തിൽപ്പെടുത്തി - 3,750- നു ന്യായവില 
നിശ്ചയിക്കാവുന്നതാണെന്ന് ശുപാർശ ചെയ്തു . 


- സൂചന റിപ്പോർട്ടുകളും റിപ്പോർട്ടിനോടൊപ്പമുള്ള ഗ്രൂപ്പ് സ്കെച്ച്, ബി. ടി. ആർ., എഫ്. എം . ബി. പകർപ്പ് എന്നിവകളും, ന്യായ 
വില രജിസ്റ്ററിന്റെ പകർപ്പുകളും പരിശോധിച്ചതിൽ ന്യായവില നിർണ്ണയിക്കേണ്ട കോട്ടത്തറ വില്ലേജിലെ ബ്ലോക്ക് 8, റീസർവെ 
275 / 4 മുതൽ 11 വരെയും റീ . സ 268/ 10 , 11 എന്നീ ഭൂമികൾക്കും ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് കാണുന്നു. കൂടാതെ മേൽ 
പരാമർശിച്ച ഭൂമികളിൽ റീസർവെ 275/ 4 മുതൽ 11 വരെയുള്ളത് കരസ്ഥലവും, റീസർവെ 268/ 10 , 268/ 11 എന്നിവ നിലവുമാണെന്നും 
ഭൂമിയുടെ വില്ലേജ് രേഖകൾ പ്രകാരം വ്യക്തമാണ്. മേൽ സാഹചര്യത്തിൽ തഹശീൽദാരുടെയും സബ് രജിസ്ട്രാറുടെയും റിപ്പോർട്ടു 
കളുടെ അടിസ്ഥാനത്തിൽ മേൽ ഭൂമികൾക്ക് ചുവടെ പരാമർശിക്കുന്ന രീതിയിൽ ന്യായവില നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ക്രമനമ്പർ വില്ലേജ് 


ബ്ലോക്ക് നമ്പർ 


റീസർവെ നമ്പർ 


ന്യായവില ( 1 ) 


വിഭാഗം 


യ 


കോട്ടത്തറ 


275/ 4 


17 , 784 


R / P with Panchayath road 

access 
R / P with PWD road access 


കോട്ടത്തറ 


യ 


275 / 5 


17,784 
12, 350 


കോട്ടത്തറ 


യ 


275/ 6 


Garden land without road 

access 


കോട്ടത്തറ 


275 / 7 


യ 


12 , 350 


R /P without road access 


കോട്ടത്തറ 


യ 


275 / 8 


12,350 


R /P without road access 


കോട്ടത്തറ 


യ 


275 / 9 


12,350 


R /P without road access 


കോട്ടത്തറ 


യ 


275 / 10 


17 ,784 


R / P with Panchayath road 

access 
R /P with Panchayath road 

access 


കോട്ടത്തറ 


യ 


275 / 11 


17 ,784 


കോട്ടത്തറ 


യ 


268 / 10 


5 ,000 


Wet land without 
Vehicular access 


കോട്ടത്തറ 


268 / 11 


6 ,500 


Wet land with Panchayath 
road access 


207 


FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATION 


No. M -2127 /2013. 


10th October 2017 . 


WHEREAS, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, the 
fair value of land in Survey Number (Re-Survey) 275/4 to 275/11, 268/10 , 268/11 Block No. 8 Kottathara Village , Vythiri 
Taluk of the Wayanad District is hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Classification 

by use 


Name of 
District 


Corporation / 

Panchayat/ 
Municipality 


Name of 
Taluk 


Fair 
Value in 
fixed ( ) 


Ward 


Name of 
Village and 

Survey 
Number with 
Sub Division No. 

(3) 
Kottathara , 
Block No. 8 
275 /4 


(1) 


(2) 


(5) 


(4) 
Kottathara 


Wayanad 


Vythiri 


17,784 


R / P with Panchayath 
road access 


275 /5 


17 ,784 


R / P with PWD 
road access 


27516 


12 ,350 


Garden land without 
road access 


275/7 


12 ,350 


R /P without 
road access 


275 /8 


12,350 


R /P without 
road access 


275 /9 


12 ,350 


R /P without 
road access 


275 / 10 


17 ,784 


R / P with Panchayath 
road access 


275 /11 


17 ,784 


R / P with Panchayath 
road access 


268/10 


5,000 


Wet land without 
Vehicular access 


268 / 11 


6 ,500 


Wet land with 
Panchayath road 
access 


Revenue Divisional Office , 
Mananthavady. 
Wayanad. 


( Sd .) 
Revenue Divisional Officer. 


208 


